O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2021 ഒക്ടോബർ 12 


Tuesday , 12th October 2021 


1197 കന്നി 26 


1943 ആശ്വിനം 20 


26th Kanni 1197 


20th Aswina 1943 


വാല്യം 10 


നമ്പർ 


40 


Vol . X 


No. 


Part III 


Dairy Development 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


12th October 2021 


KERALA GAZETTE 


45 


REGISTRATION CERTIFICATE 


No. A3 / 4736 / 2019 . 


2nd September 2021 . 


I do hereby certify in exercise of the powers conferred on me under Section 7 of the Kerala 
Co - operative Societies Act , 1969 ( Act 21 of 1969 ) that the following Society , the particulars which is 
furnished in the Categorical Statement is registered by me today as a Co - operative Society under the 
said Act , in the basis of limited liability and that the bye laws of undermentioned society is also hereby 
registered under the said section , 


തരംതിരിച്ചുള്ള പട്ടിക 


സംഘത്തിന്റെ പേര് അഷ്ടമുടി ക്ഷീരോൽപ്പാദക സഹകരണ സംഘം ക്ലിപ്തം 

നമ്പർ കൃ- 370 ( ഡി ) ആപ്കോസ് . 
രജിസ്റ്റർ ചെയ്ത തീയതി - 2-9-2021 . 
മേൽവിലാസം- അഷ്ടമുടി ക്ഷീരോൽപ്പാദക സഹകരണ സംഘം ക്ലിപ്തം 

നമ്പർ ക്യൂ- 370 ( ഡി ) ആപ്കോസ് , അഷ്ടമുടി പി . ഒ , 691 602 . 
പോസ്റ്റാഫീസ് - അഷ്ടമുടി . 


താലൂക്ക് - കൊല്ലം . 
ജില്ല -- കൊല്ലം . 
ബ്ലോക്ക് - നടുവിലച്ചേരി . 
പ്രവർത്തന പരിധി 

-തൃക്കരുവ ഗ്രാമപഞ്ചായത്തിലെ 1 , 16 വാർഡുകൾ ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ . 


അതിർത്തികൾ : 


തെക്ക് - വലിയവിള റോഡ് . 
വടക്ക് - മുത്തേടത്ത് റോഡ് - മൂലയിൽ കോടി കായൽവാരം . 
കിഴക്ക് - അഷ്ടമുടി ഹൈസ്കൂൾ , കാഞ്ഞാളി റോഡ് . 
പടിഞ്ഞാറ് - അഷ്ടമുടി കായൽ . 
ബാദ്ധ്യത ക്ലിപ്ത ബാദ്ധ്യത . 
പ്രധാന ഉദ്ദേശ്യങ്ങൾ - പാൽ സംഭരണവും വിതരണവും . 
ഓഹരി മൂലധനം 

R 2,00,000 ( രണ്ട് ലക്ഷം രൂപ മാത്രം ) . 
ആസ്ഥാനം -- അഷ്ടമുടി . 


സംഘത്തിന് ആകെ വാങ്ങാവുന്ന കടം - വായ്പകളുടെയും നിക്ഷേപങ്ങളുടെയും ആകെ തുക , 
ഓഹരി മൂലധനം , നിശ്ചിതമായ കരുതൽ ധനം , കെട്ടിടനിധി എന്നിവയുടെ തുകയിൽ നിന്നും നിശ്ചിതമായ 
നഷ്ടങ്ങൾ കുറച്ചാലുള്ള തുകയുടെ പത്തിരട്ടി കവിയാൻ പാടുള്ളതല്ല . 


ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയം 
കൊല്ലം . 


( ഒപ്പ് ) 
ഡെപ്യൂട്ടി ഡയറക്ടർ . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


46 


KERALA GAZETTE 


Part III 


കോട്ടയം ജില്ലാ ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ നടപടിക്രമം 

( ഹാജർ : റ്റി . കെ . അനികുമാരി , ഡെപ്യൂട്ടി ഡയറക്ടർ ) 


നമ്പർ ഡി -3581 ; 2019 . 

2019 ആഗസ്റ്റ് 19 . 
വിഷയം : 

ക്ഷീരസംഘങ്ങളുടെ 
ക്ഷീരവികസന വകുപ്പ് , കോട്ടയം - പവർത്തന രഹിത മായ 
സമാപ്തീകരണം ലിക്വിഡേറ്റർമാരുടെ ചുമതല പുനഃക്രമീകരിച്ച് ഉത്തരവ് പുറപ്പെടുവിക്കു 


ന്നു . 


പരാമർശം : -അസിസ്റ്റന്റ് ഡയറക്ടർ / ടെക് . അസിസ്റ്റന്റ് -ന്റെ 9-8-2019 - ലെ സമർപ്പണം . 


ദീർഘനാളായി പ്രവർത്തനം നിലച്ചിരുന്നതും തുറന്ന് പ്രവർത്തിപ്പിക്കാൻ യാതൊരു സാദ്ധ്യതയുമില്ലെന്ന് 
സെക്ഷൻ 65 66 അന്വേഷണത്തിന്റെ അടിസ്ഥാന ത്തിൽ ബോധ്യമായിട്ടുള്ള കോട്ടയം ജില്ലയിലെ 20 
ക്ഷീര സംഘങ്ങളിൽ 

സമാപീകരണത്തിന് ലിക്വിഡേറ്റർമാരെ നിയമിച്ചിട്ടുള്ളതാകുന്നു . 
എന്നാൽ ജീവനക്കാരുടെ സ്ഥലം മാറ്റവുമായി ബന്ധപ്പെട്ട് ലിക്വിഡേഷൻ നടപടികൾക്ക് അനിശ്ചിതത്വം 
നേരിടുന്നതായി ബോധ്യമായിരിക്കുന്നു . ആകയാൽ ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം ലിക്വിഡേറ്റർമാർ 
തങ്ങളുടെ കർത്തവ്യം സമയബന്ധിതമായി പൂർത്തീകരിക്കേണ്ടതാണ് . 

ജില്ലാ ഓഫീസിന്റെ കീഴിൽ തന്നെ സ്ഥലം മാറ്റപ്പെട്ട ഉദ്യോഗസ്ഥർ നിലവിലുള്ള ഉത്തരവു പ്രകാരം 
തങ്ങളെ നിയോഗിച്ചിട്ടുള്ള സംഘങ്ങളുടെ സമാപ്തീകരണ നടപടികൾ തുടരേണ്ടതാണ് . 


ഉദ്യോഗസ്ഥന്റെ തസ്തിക 


സമാപ്തീകരിക്കാൻ 


നിലവിലെ 


കമ 
നമ്പർ 


ചുമതലപ്പെടുത്തപ്പെട്ടി 
സംഘത്തിന്റെ പേര് 

( 3 ) 


ഉത്തരവിന്റെ 
നമ്പർ & തീയതി 


( 1 ) 


( 2 ) 


( 4 ) 


1 


ക്ഷീരവികസന ഓഫീസർ , 
വാഴൂർ ബ്ലോക്ക് 


ചിറക്കടവ് ക്ഷീരസംഘം ക്ലിപ്തം 
നമ്പർ കെ .214 ( ഡി ) ആപ്കോസ് 


നം.ഡി 2917 2016 
തീയതി 18-11-2016 


2 


ഡയറി ഫാം ഇൻസ്ട്രക്ടർ എ 
യൂണിറ്റ് , കാഞ്ഞിരപ്പള്ളി 
ബ്ലോക്ക് 
ശ്രീമതി സുസൻ ജോസഫ് . 


1. പാലൂപ് ക്ഷീരസംഘം 
കെ .230 ( ഡി ) ആപ്കോസ് 


ഡി 3805 2016 
തീയതി 18-11-2016 


2. കോരുത്തോട് ക്ഷീരസംഘം 
കെ . 136 ( ഡി ) ആപ്കോസ് 


ഡി 2381/2016 
തീയതി 26-12-2016 


3. പൊടിമറ്റം ക്ഷീരസംഘം 
കെ . 63 ( ഡി ) ആപ്കോസ് 


ഡി 298 2018 
തീയതി 5-4-2018 


3 


ക്ഷീരവികസന ഓഫീസർ , 
കാഞ്ഞിരപ്പള്ളി . 


1. കൂവപ്പള്ളി ക്ഷീരസംഘം 
കെ . 246 ( ഡി ) ആപ്കോസ് 


ഡി 4287 2017 
തീയതി 29-1-2018 


2. കുളപ്പുറം ക്ഷീരസംഘം 
കെ . 242 ( ഡി ) ആപ്കോസ് 


ഡി 1588 , 2018 
തീയതി 30-10-2018 


4 


ശ്രീമതി എൻ . ജയലക്ഷ്മി , 
ഡയറി ഫാം ഇൻസ്ട്രക്ടർ , 
പള്ളം ബ്ലോക്ക് . 


1. പാറമ്പുഴ ക്ഷീരസംഘം 
കെ . 194 ( ഡി ) ആപ്കോസ് 


ഡി 3465 / 2016 
തീയതി 18-11-2016 


ഡി 1526 2017 


2. കുമാരനല്ലൂർ ക്ഷീരസംഘം 
കെ . 38 ( ഡി ) 


തീയതി 25-4-2017 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


12th October 2021 


KERALA GAZETTE 


47 


( 1 ) 


( 2 ) 


( 3 ) 


( 4 ) 


5 


ക്ഷീരവികസന ഓഫീസർ , 
പള്ളം ബ്ലോക്ക് . 


1. വള്ളിക്കാട് ക്ഷീരസംഘം 
കെ . 127 ( ഡി ) ആപ്കോസ് 


ഡി 2930 , 2016 
തീയതി 18-11-2016 


2. അതിരമ്പുഴ ക്ഷീരസംഘം 
കെ . 114 ( ഡി ) ആപ്കോസ് 


ഡി 4176/2016 
തീയതി 18-11-2016 


3. കന്നുകുളം ക്ഷീരസംഘം 
കെ , 86 ( ഡി ) ആപ്കോസ് 


ഡി 4409 2016 
തീയതി 25-4-2017 


4. മുണ്ടകപ്പാടം ക്ഷീരസംഘം 
കെ . 119 ( ഡി ) ആപ്കോസ് 


ഡി 2929 2016 
തീയതി 26-12-2016 


6 


ക്ഷീരവികസന ഓഫീസർ , 
ഏറ്റുമാനൂർ ബ്ലോക്ക് . 


1. ഗാന്ധി നഗർ ക്ഷീരസംഘം 
കെ . 197 ( ഡി ) ആപ്കോസ് 


ഡി 4177/2016 
തീയതി 18-11-2016 


2. മള്ളൂശ്ശേരി ക്ഷീരസംഘം 
കെ . 201 ( ഡി ) ആപ്കോസ് 


ഡി 4013 2016 
തീയതി 18-11-2016 


3. കുമ്മനം ക്ഷീരസംഘം 
കെ . 123 ( ഡി ) ആപ്കോസ് 


ഡി / 3778 / 2016 
തീയതി 3-11-2016 


4. കിളിരൂർ ക്ഷീരസംഘം 
കെ . 62 ( ഡി ) ആപ്കോസ് 


ഡി 3796 2010 
തീയതി 14-5-2012 


7 


ക്ഷീരവികസന ഓഫീസർ , 
ഉഴവൂർ ബ്ലോക്ക് . 


1. പിറയാർ ( ഇ ) ക്ഷീരസംഘം 

കെ . 01 ( ഡി ) 


ഡി 2200 2011 
തീയതി 31-8-2018 


8 


ക്ഷീരവികസന ഓഫീസർ , 
ളാലം ബ്ലോക്ക് . 


1. ചൂണ്ടച്ചേരി ക്ഷീരസംഘം 
കെ . 162 ( ഡി ) ആപ്കോസ് 


ഡി 3382 , 2016 
തീയതി 20-2-2016 


2. കൊഴുവനാൽ ക്ഷീരസംഘം 
കെ . 139 ( ഡി ) ആപ്കോസ് 


ഡി 3179 / 2018 
തീയതി 3-11-2018 


1. പൂവം ക്ഷീരസംഘം 


ഡി 38002010 


ക്ഷീരവികസന ഓഫീസർ , 
മാടപ്പള്ളി ബ്ലോക്ക് . 


കെ . 151 ( ഡി ) ആപ്കോസ് 


തീയതി 25-8-2016 


മാറ്റം വന്നിട്ടുള്ള ക്ഷീര വികസന ഓഫീസർ / ഡയറി ഫാം ഇൻസ്ട്രക്ടർമാർ കൈവശമുള്ള രേഖകളും , 
റെക്കോഡുകളും ബന്ധപ്പെട്ടവർക്ക് കൈമാറേണ്ടതാണ് . 


3 വർഷ കാലാവധി കഴിഞ്ഞിട്ടുള്ള ലിക്വിഡേറ്റർമാർ കാര്യ കാരണങ്ങൾ ബോധിപ്പിച്ച് കാലാവധി 
ദീർഘിപ്പിച്ച് വാങ്ങേണ്ടതാണ് . ബ്ലോക്കുകളിലെ ഡയറി ഫാം ഇൻസ്ട്രക്ടർമാരുടെ അഭാവത്തിൽ ബന്ധപ്പെട്ട 
ക്ഷീര വികസന ഓഫീസർമാർ ലിക്വിഡേഷൻ നടപടികൾ തുടരേണ്ടതാണ് . 


ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയം , 


( ഒപ്പ് ) 
ഡെപ്യൂട്ടി ഡയറക്ടർ . 


കോട്ടയം . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


48 


KERALA GAZETTE 


Part III 


ക്ലെയിം നോട്ടീസ് 


നമ്പർ 141/2021 . 


2021 ആഗസ്റ്റ് 9 . 


വിഷയം : -സഹകരണ നിയമം വകുപ്പ് 73 പ്രകാരം ചിറക്കടവ് ക്ഷീരോല്പാദക സഹകരണ സംഘം 

ക്ളിപ്തം കെ . നമ്പർ : 214 ( ഡി ) ആപ്കോസ്- സമാപീകരണം സംബന്ധിച്ച് . 


ആസ് തി 


പല 


ക്ഷീര വികസന വകുപ്പ് കോട്ടയം ജില്ല ഡെപ്യൂട്ടി ഡയറക്ടറുടെ 18 -11-2016 - ലെ ഡി -2917 / 2016-0 
19 -8 - 2019 -ലെ ഡി - 3581-2 ഉത്ത ര വു കൾ പ്രകാരം ലിക്വിഡേറ്ററായി നിയമിതനായ ക്ഷീര വിക സന 
യൂണിറ്റ് , വാഴൂർ ക്ഷീരവികസന ആഫീസർക്ക് സംഘത്തിന്റെ സമാപ്തീകരണ ജോലികൾ പൂർത്തികരിക്കു 
ന്നതിനു ചിറ ക്ക ടവ് സംഘ ത്തിന്റെ രേഖ ക ളും 

മറ്റ് 

ബാദ്ധ്യ താ വി വ ര ങ്ങ ളും 
ആവശ്യമാണ് . ദീർഘകാലം സംഘം ( പ്രവർത്തനരഹിതമായ തുമൂലം സംഘത്തിന്റെ ആസ്തികളും 

രേഖ കളും നശിച്ചു പോ യിട്ടുള്ള തി നാൽ ക ണ ക്കു കൾ തിട്ട പ്പെ ടു ത്തു വാനും വ്യക്ത മായ 
ആസ്തിബാധ്യതകൾ ലിക്വിഡേറ്റർക്ക് മനസ്സിലാക്കുവാനും സാധിച്ചിട്ടില്ല . ടി സാഹചര്യത്തിൽ സംഘവുമായി 
ബന്ധ പ്പെട്ട ബാധ്യ ത ക ൾ ഉണ്ട ങ്കിൽ ഈ കെ യിം നോട്ടീസ് പ്രസി ദ്ധീ ക രിച്ച തീയതി മുതൽ 
30 ദിവസത്തിനകം പ്രസ്തുത വിവരം ലിക്വിഡേറ്റർക്ക് നേരിട്ടോ അവകാശികൾ മുഖേനയോ നൽകണമെന്നും 
മേൽ സംഘത്തിലേക്ക് ഏതെങ്കിലും ഇനത്തിൽ ആരെങ്കിലും തുകകൾ അടയ്ക്കാനുണ്ടെങ്കിൽ ടി തുക 
നേരിൽ തന്ന് അടയ്ക്കേണ്ട താണെന്നും സംഘത്തിന്റെ എല്ലാ അംഗങ്ങളെയും സഹകാരികളെയും 
പൊതുജനങ്ങളേയും അറിയിക്കുന്നു . അല്ലാത്തപക്ഷം ബാദ്ധ്യതകൾ ഒന്നും ഇല്ലായെന്നതിന്റെ അടിസ്ഥാന 
ത്തിൽ സംഘത്തിന്റെ സമാപ്തീകരണ തുടർനടപടികൾ കൈകൊള്ളുന്നതും കേരള സഹകരണ നിയമം 
ചട്ടം 74 പ്രകാരം രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യുവാൻ ശുപാർശ ചെയ്യുന്നതാണെന്നും ഇതിനാൽ ഏവരെയും 
അറിയിച്ചുകൊള്ളുന്നു . 


ക്ഷീരോല്പാദക സഹകരണ സംഘം , 
ക്ളിപ്തം നമ്പർ 214 ( ഡി ) ആപ്കോസ് , 
ക്ഷീരവികസന ഓഫീസർ , ക്ഷീരവികസന യൂണിറ്റ് , 
വാഴൂർ , നെടുംകുന്നം -686 542. കോട്ടയം . 


( ഒപ്പ് ) 
ലിക്വിഡേറ്റർ . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


12th October 2021 


KERALA GAZETTE 


49 


തൃശ്ശൂർ ജില്ലാ ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ 

നടപടിക്രമം 


( ഹാജർ : ശ്രീ , റാഫി പോൾ , ഡെപ്യൂട്ടി ഡയറക്ടർ ) 


( 1 ) 


നമ്പർ സി -1138 2021 / ആർ.ഡിസ് . 


2021 ജൂലൈ 27 . 


വിഷയം : -ക്ഷീരവികസന വകുപ്പ് - തൃശ്ശൂർ ജില്ല - ഒല്ലൂക്കര ബ്ലോക്കിലെ മുല്ലക്കര ക്ഷീരോൽപ്പാദക 

സഹകരണസംഘം ക്ലിപ്തം നമ്പർ ആർ . 115 ( ഡി ) ആപ്കോസ് സമാപ്തീകരണം - 1969 - ലെ 
കേരള സഹകരണ സംഘം നിയമം വകുപ്പ് 74 പ്രകാരം രജിസ്ട്രേഷൻ റദ്ദ് ചെയ്ത് ഉത്തരവ് 
പുറപ്പെടുവിക്കുന്നു . 


പരാമർശം :-( 1 ) ഈ ഓഫീസിലെ 30-6-2004 - ലെ സി 2712/2004 നമ്പർ ഉത്തരവ് . 


115 


( 2 ) ഒല്ലൂക്കര ക്ഷീരവികസന ഓഫീസറുടെ 24-6-2021 - ലെ 160/2016 നമ്പർ കത്ത് . 
തൃശ്ശൂർ ജില്ലയിലെ ഒല്ലൂക്കര ബ്ലോക്കിലെ മുല്ലക്കര ക്ഷീരോൽപാദക സഹകരണ സംഘം ക്ലിപ്തം നമ്പർ 
ആർ . ( ഡി ) ആപ്കോസ് സമാ പ് തീ ക ര ണ നട പ ടികൾ പൂർത്തീ ക രി ക്കു ന്ന തി നായി 
പരാമർശം ( 1 ) പ്രകാരം ഒല്ലൂക്കര ക്ഷീരവികസന ആഫീസറെ സമാപ്തീകരണ ഉദ്യോഗസ്ഥനായി നിയമിച്ചിരുന്നു . 
പരാ മർശം ( 2 ) പ്രകാരം ഒല്ലൂ ക്ക ര ക്ഷീര വി ക സ ന ഓഫീസർ ടി സംഘ ത്തിന്റെ യാതൊരു വിധ 
രേഖകളും സമാപീകരണ ഉദ്യോഗസ്ഥന് അന്വേഷണത്തിൽ ലഭ്യമായിട്ടില്ലായെന്നും ടി സംഘത്തിൽ 
ഉപകരണങ്ങളോ ആസ്തികളോ മറ്റു വസ്തുക്കളോ ഇല്ലാത്ത സാഹചര്യത്തിൽ ടി സംഘം സമാപ്തീകരിച്ച് 
രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യാവുന്നതാണെന്ന് ശുപാർശ ചെയ്തിരിക്കുന്നു . 


ഉത്തരവ് 


മേൽ വിവരിച്ച സാഹചര്യത്തിൽ പരാമർശത്തിന് വിധേ യ മായി ഒല്ലൂക്കര ബ്ലോക്കിലെ മുല്ലക്കര 
ക്ഷീരോൽപ്പാദക സഹകരണ സംഘം ക്ലിപ്തം നമ്പർ ആർ . 115 ( ഡി ) ആപ്കോസിന്റെ പ്രവർത്തനം 
നിലച്ചതിനാലും സംഘത്തിന്റെ രജിസ്ട്രേഷൻ രേഖകളും മറ്റ് അനുബന്ധ രേഖകളും ലഭ്യമല്ലാത്തതിനാലും 
രജിസ്ട്രാർ എന്ന നിലയിൽ നിക്ഷിപ്തമായിട്ടുള്ള അധികാരം ഉപയോഗിച്ച് 1969 - ലെ കേരള സഹകരണ 
സംഘം നിയമത്തിലെ എഴുപത്തിനാലാം വകുപ്പ് പ്രകാരം രജിസ്ട്രേഷൻ റദ്ദ് ചെയ്തും ടി സംഘത്തിന്റെ പേര് 
ക്ഷീര സംഘങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തും ഉത്തരവാകുന്നു . 


ക 


( 2 ) 
നമ്പർ സി -1155 / 2021 / ആർ.ഡിസ് . 

2021 ആഗസ്റ്റ് 9 . 
വിഷയം : -ക്ഷീരവികസന വകുപ്പ് - തൃശ്ശൂർ ജില്ല ഇരിങ്ങാലക്കുട ബ്ലോക്കിലെ നന്തിക്കര ക്ഷീരോൽപ്പാദക 

: 
സഹകരണസംഘം ക്ലിപ്തം നമ്പർ ആർ . 16 ( ഡി ) ആപ്കോസ് സമാപ്തീകരണം - 1969 - ലെ 

കേരള സഹകരണ സംഘം നിയമം വകുപ്പ് 74 പ്രകാരം രജിസ്ട്രേഷൻ റദ്ദ് ചെയ്ത് ഉത്തരവ് 
പുറപ്പെടുവിക്കുന്നു . 


പരാമർശം :-( 1 ) ഈ ഓഫീസിലെ 30-6-2004 - ലെ സി 12712 / 2004 നമ്പർ ഉത്തരവ് . 


( 2 ) ഇരിങ്ങാലക്കുട ക്ഷീരവികസന ഓഫീസറുടെ 29-7-2021 - ലെ 7212021 നമ്പർ കത്ത് . 
തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട ബ്ലോക്കിലെ നന്തിക്കര ക്ഷീരോൽപാദക സഹകരണ സംഘം ക്ലിപ്തം 
നമ്പർ ആർ . 16 ( ഡി ) ആപ്കോസ് സമാ പ് തീ ക രണ നട പടികൾ പൂർത്തീ ക രി ക്കു ന്ന തി നായി 
പരാ മർ ശം ( 1 ) പ്രകാരം ഇരിങ്ങാലക്കുട ക്ഷീര വികസന ആഫീസറെ സമാ പീക രണ ഉദ്യോഗസ്ഥനായി 
നിയമിച്ചിരുന്നു . പരാമർശം ( 2 ) പ്രകാരം ഇരിങ്ങാലക്കുട ക്ഷീര വികസന ഓഫീസർ ടി സംഘത്തിന്റെ 
യാതൊരുവിധ രേഖകളും സമാപീകരണ ഉദ്യോഗസ്ഥന് അന്വേഷണത്തിൽ ലഭ്യമായിട്ടില്ലായെന്നും ടി 
സംഘത്തിൽ ഉപകരണങ്ങളോ , ആസ്തികളോ , മറ്റു വസ്തുക്കളോ ഇല്ലാത്ത സാഹചര്യത്തിൽ ടി സംഘം 
സമാപ്തീകരിച്ച് രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യാവുന്നതാണെന്ന് ശുപാർശ ചെയ്തിരിക്കുന്നു . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


50 


KERALA GAZETTE 


Part III 


ഉത്തരവ് 


മേൽ വിവരിച്ച സാഹചര്യത്തിൽ പരാമർശത്തിന് വിധേയമായി ഇരിങ്ങാലക്കുട ബ്ലോക്കിലെ നന്തിക്കര 
ക്ഷീരോൽപാദക സഹകരണ സംഘം ക്ലിപ്തം നമ്പർ ആർ . 16 ( ഡി ) ആപ്കോസിന്റെ പ്രവർത്ത നം 
നിലച്ചതിനാലും സംഘത്തിന്റെ രജിസ്ട്രേഷൻ രേഖകളും മറ്റ് അനുബന്ധ രേഖകളും ലഭ്യമല്ലാത്തിനാലും 
രജിസ്ട്രാർ എന്ന നിലയിൽ നിക്ഷിപ്തമായിട്ടുള്ള അധികാരം ഉപയോഗിച്ച് 1969 - ലെ കേരള സഹകരണ 
സംഘം നിയമത്തിലെ എഴുപത്തിനാലാം വകുപ്പ് പ്രകാരം രജിസ്ട്രേഷൻ റദ്ദ് ചെയ്തും ടി സംഘത്തിന്റെ പേര് 
ക്ഷീര സംഘങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തതും ഉത്തരവാകുന്നു . 


( 3 ) 


നമ്പർ സി -332412018 . 


2021 ആഗസ്റ്റ് 27 . 


വിഷയം : -ക്ഷീരവികസന വകുപ്പ് - തൃശ്ശൂർ ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയം - ചൊവ്വന്നൂർ ബ്ലോക്കിലെ 

പന്നിത്തടം പ്രിയദർശിനി ക്ഷീരോൽപാദക സഹകരണസംഘം ക്ലിപ്തം നമ്പർ ആർ . 186 ( ഡി ) 
ആപ്കോസ് പ്രവർത്തനം സമാപ്തീക രിക്കുന്നതിന് 1969 - ലെ കേരള സഹകരണ സംഘം 
നിയമം വകുപ്പ് 71 ( 2 ) , 72 വകുപ്പുകൾ അനുസരിച്ച് ലിക്വിഡേറ്ററെ നിയമിച്ച് ഉത്തരവാകുന്നു . 


പരാമർശം : ചൊവ്വ ന്നൂർ ഡയറി ഫാം ഇൻസ്ട ക് ടറുടെ 2-4-2019 - ലെ അറു പ ത്തി യഞ്ചാം വകുപ്പ് 

അന്വേ ഷണ റിപ്പോർട്ട് , ചൊവ്വ ന്നൂർ ക്ഷീര വി ക സന ഓഫീസറുടെ 7 - 6 - 2 021 - ലെ 
264 2017 നമ്പർ കത്ത് . 


തൃശ്ശൂർ ജില്ലയിലെ ചൊവ്വന്നൂർ ബ്ലോക്കിലെ പന്നിത്തടം പ്രിയദർശിനി ക്ഷീരോൽപാദക സഹകരണ സംഘം 
ക്ലിപ്തം നമ്പർ ആർ . 186 ( ഡി ) യിൽ പാലളവ് പുനസ്ഥാപിക്കുന്നതിനോ ഭരണസമിതി രൂപീകരിക്കുന്നതിനോ 
ക്ഷീരകർഷകര സംഘടിപ്പിക്കുന്നതിനോ പ്രവർത്തനം പുനരാരംഭിക്കുന്നതിനോ സാധിക്കാത്തതിനാൽ 
സമാപ്തീകരണ നടപടികൾ കൈക്കൊള്ളാവുന്നതാണെന്ന് പരാമർശം പ്രകാരം ചൊവ്വന്നൂർ ക്ഷീരവികസന 
ഓഫീസർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു . 


ഉത്തരവ് 


മേൽ വിവരിച്ച സാഹചര്യത്തിൽ ചൊവ്വന്നൂർ ബ്ലോക്കിലെ പന്നിത്തടം - പ്രിയദർശിനി ക്ഷീരോൽപ്പാദക 
സഹകരണ സംഘം ക്ലിപ്തം നമ്പർ ആർ . 186 ( ഡി ) ആപ്കോസിന്റെ പ്രവർത്തനം 1969 -ലെ കേരള 
സഹകരണ സംഘം നിയമത്തിലെ 11 ( 2 ) വകുപ്പിലെ അധികാരമുപയോഗിച്ചുകൊണ്ട് സമാപ്തീകരിക്കുന്നതിന് 
സമാപ്തീകരണ ഉദ്യോഗസ്ഥനായി ( ലിക്വിഡേറ്റർ ആയി ) ചൊവ്വന്നൂർ ക്ഷീരവികസന ഓഫീസറെ നിയമിച്ച് 
ഉത്തരവാകു ന്നു . സമാപ്തീകരണ ഉദ്യോഗസ്ഥൻ ( ലിക്വിഡേറ്റർ ) ടി തീയതി മുതൽ 3 വർഷത്തിനകം 
സമാപ്തീകരണ നടപടികൾ പൂർത്തിയാക്കേണ്ടതാണ് . സമാപ്തീകരണ ഉദ്യോഗസ്ഥൻ എത്രയും വേഗം 
ചുമതല ഏറ്റെടുത്ത് വിവരം ഈ ഓഫീസിൽ അറിയിക്കേണ്ടതാണ് . 

( 4 ) 


നമ്പർ സി -3325 2018 . 


2021 ആഗസ്റ്റ് 27 . 


വിഷയം : -ക്ഷീരവികസന വകുപ്പ് - തൃശ്ശൂർ ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയം - ചൊവ്വന്നൂർ ബ്ലോക്കിലെ 

ഇയ്യാൽ - ചുങ്കം ക്ഷീരോൽപാദക സഹകരണസംഘം ക്ലിപ്തം നമ്പർ ആർ . 185 ( ഡി ) ആപ്കോസ് 
പവർ ത്തനം സമാ പ് തീ ക രിക്കു ന്ന തിന് 

കേ രള 

സംഘം 
നിയമം വകുപ്പ് 71 ( 2 ) , 72 വകുപ്പുകൾ അനുസരിച്ച് ലിക്വിഡേറ്ററെ നിയമിച്ച് ഉത്തരവാകുന്നു . 


196 9 - ല 


സഹ ക ര ണ 


പരാമർശം : ചൊവ്വ ന്നൂർ ഡയറി ഫാം ഇൻ സ്ട ക് ട റൂടെ 2-4-2019 - ലെ അറു പ ത്തി യഞ്ചാം വകുപ്പ് 

അന്വേ ഷണ റിപ്പോർട്ട് ചൊവ്വ ന്നൂർ ക്ഷീര വി ക സന ഓഫീസറുടെ 7- 6 - 2 021 - ല 
218 2017 നമ്പർ കത്ത് . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


12th October 2021 


KERALA GAZETTE 


51 


തൃശ്ശൂർ ജില്ലയിലെ ചൊവ്വന്നൂർ ബ്ലോക്കിലെ ഇയ്യാൽ - ചുങ്കം ക്ഷീരോൽപ്പാദക സഹകരണ സംഘം ക്ലിപ്തം 
നമ്പർ ആർ . 185 ( ഡി ) ആപ്കോസിൽ പാലളവ് പുനസ്ഥാപിക്കുന്നതിനോ ഭരണസമിതി രൂപീകരിക്കുന്നതിനോ 
പ്രവർത്തനം പുനരാരംഭിക്കുന്നതിനോ സാധിക്കാത്തതിനാൽ സമാപ്തീകരണ നടപടികൾ കൈക്കൊള്ളാവുന്ന 
താണെന്ന് പരാമർശം പ്രകാരം ചൊവ്വന്നൂർ ക്ഷീരവികസന ഓഫീസർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു . 


ഉത്തരവ് 


മേൽ വിവ രിച്ച് സാഹ ച ര്യ ത്തിൽ ചൊവ്വ ന്നൂർ ബ്ലോക്കിലെ ഇയ്യാൽ - ചുങ്കം ക്ഷീരോൽപാദക 
സഹ ക രണ സംഘം ക്ലിപ്തം നമ്പർ ആർ . 185 ( ഡി ) ആപ്കോസിന്റെ പ്രവർത്തനം 1969 -ലെ കേരള 
സഹകരണ സംഘം നിയമത്തിലെ 71 ( 2 ) വകുപ്പിലെ അധികാരമുപയോഗിച്ചുകൊണ്ട് സമാപ്തീകരിക്കുന്നതിന് 
സമാപ്തീകരണ ഉദ്യോഗസ്ഥനായി ( ലിക്വിഡേറ്റർ ആയി ) ചൊവ്വന്നൂർ ക്ഷീരവികസന ഇൻസ്ട്രക്ടറെ നിയമിച്ച് 
ഉത്തരവാകുന്നു . സമാപ്തീക രണ ഉദ്യോഗസ്ഥൻ ( ലിക്വിഡേറ്റർ ) ടി തീയതി മുതൽ 3 വർഷത്തിനകം 
സമാപ്തീകരണ നടപടികൾ പൂർത്തിയാക്കേണ്ടതാണ് . സമാപ്തീകരണ ഉദ്യോഗസ്ഥൻ എത്രയും വേഗം 
ചുമതല ഏറ്റെടുത്ത് വിവരം ഈ ഓഫീസിൽ അറിയിക്കേണ്ടതാണ് . 


( 5 ) 


നമ്പർ സി -3326 , 2018 . 


2021 ആഗസ്റ്റ് 27 . 


വിഷയം : -ക്ഷീരവികസന വകുപ്പ് - തൃശ്ശൂർ ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയം - ചൊവ്വന്നൂർ ബ്ലോക്കിലെ 

പഴുന്നാന് ക്ഷീരോല്പാദക സഹകരണ സംഘം ക്ലിപ്തം നമ്പർ ആർ . 223 ( ഡി ) ആപ്കോസ് 
പവർ ത്തനം സമാ പ് തീ ക രിക്കു ന്ന തിന് 196 9 -ല കേ രള 

സംഘം 
നിയമത്തിലെ 71 ( 2 ) , 72 വകുപ്പുകൾ അനുസരിച്ച് ലിക്വിഡേറ്ററെ നിയമിച്ച് ഉത്തരവാകുന്നു . 


സ ഹ ക ര ണ 


പരാമർശം : -ചൊവ്വന്നൂർ ക്ഷീരവികസന ഓഫീസറുടെ 15-5-2019 - ലെ അറുപത്തിയഞ്ചാം വകുപ്പ് അന്വേഷണ 

റിപ്പോർട്ട് , ചൊവ്വന്നൂർ ക്ഷീരവികസന ഓഫീസറുടെ 7-6-2021 - ലെ 267/2018 നമ്പർ കത്ത് . 


തൃശ്ശൂർ ജില്ലയിലെ ചൊവ്വന്നൂർ ബ്ലോക്കിലെ പഴുന്നാന ക്ഷീരോൽപ്പാദക സഹകരണ സംഘം ക്ലിപ്തം നമ്പർ 
ആർ . 223 ( ഡി ) യിൽ പാല ളവ് പുന സ്ഥാ പിക്കു ന്ന തിനോ , ഭ ര ണ സമിതി രൂപീ ക രി ക്കു ന്ന തിനോ , 
ക്ഷീരകർഷകര സംഘടിപ്പിക്കുന്നതിനോ , [ പ്രവർത്തനം പുനരാരംഭിക്കുന്നതിനോ സാധിക്കാത്തതിനാൽ 
സമാപ്തീകരണ നടപടികൾ കൈക്കൊള്ളാവുന്നതാണെന്ന് പരാമർശം ഉപകാരം ചൊവ്വന്നൂർ ക്ഷീരവികസന 
ഓഫീസർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു . 


ഉത്തരവ് 


മേൽ വിവരിച്ച സാഹചര്യത്തിൽ ചൊവ്വന്നൂർ ബ്ലോക്കിലെ പഴുന്നാന ക്ഷീരോല്പാദക സഹകരണ സംഘം 
ക്ലിപ് തം നമ്പർ ആർ . 223 ( ഡി ) ആപ്കോസിന്റെ പ്രവർത്ത നം 1969 - ല 

കേ രള 

സ ഹ ക രണ 
സംഘം നിയമത്തിലെ 71 ( 2 ) വകു പ്പിലെ അധികാര മ പ യോ ഗിച്ചു കൊണ്ട് സമാ പ് തീ ക രിക്കു ന്ന തിന് 
സമാ പ്ീക രണ ഉദ്യോഗസ്ഥനായി ( ലിക്വിഡേറ്റർ ആയി ) ചൊവ്വന്നൂർ ഡയറി ഫാം ഇൻ സ്ക് റെ 
നിയ മിച്ച് ഉത്ത ര വാ കു ന്നു . സമാ ഫീ ക രണ ഉദ്യോഗസ്ഥൻ ( ലിക്വി ഡേറ്റർ ) ടി തീയതി മുതൽ 3 
വർഷത്തിനകം സമാപ്തീകരണ നടപടികൾ പൂർത്തിയാക്കേണ്ടതാണ് . സമാപ്തീകരണ ഉദ്യോഗസ്ഥൻ 
എത്രയും വേഗം ചുമതല ഏറ്റെടുത്ത് വിവരം ഈ ഓഫീസിൽ അറിയിക്കേണ്ടതാണ് . 


ക്ഷീരവികസന വകുപ്പ് 
ഡെപ്യൂട്ടി ഡയറക്ടറുടെ 
കാര്യാലയം , തൃശ്ശൂർ . 


( ഒപ്പ് ) 
ഡെപ്യൂട്ടി ഡയറക്ടർ . 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 202 


Digitally signed by Salim A 
Date : 2021.10.12 ( 4:18:20 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


